Reg. No. 02 ). MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


9.65 
GA02 


So muore 
NMENT OF 


F KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
Weijo 56 


14th June 2011 

2011 amo 14 
24th Jyaishta 1933 
1933 cajogoo 24 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


Collegiate Education Department 

TENDER NOTICE 

[No. 1/2011- 12 ] 
No. A2 -283/ 2010 /UGC . 

12th May 2011. 
Sealed tenders are invited for the supply of 
Computer , Printer , UPS , Scanner, Projector, Laptop , 
Network card , 24 port switch , IP Camera , Book guard , 
Computer table , Computer chair , Writing Board , Public 
Address System and Steel Cabinet for 14 , 94 ,784 to 
Govt. College, Malappuram during 2011 -12 under UGC 
Scheme. The envelope containing the tender should be 
superscribed “ Tender for the supply of Computer and 
other equipments under UGC Scheme during 
2011 - 12 ” and addressed to the Principal,Government Col 
lege , Malappuram , Munduparamba P. O ., Malappuram Dis 
trict, Kerala, Pin -676 509 . The last date of receipt of 
tender is at 1 p. m . on 12 -7 - 2011. Late tenders will not 
be accepted at any account. The tenders will be opened 
at 2 .30 p.m . on the same day. The intending tenderers may 
make an application to the Principal to obtain the requisite 
tender form , in which tender should be submitted . The 
original tender form duly filled only will be accepted . 

Application for the tender form should be 
accompanied by a cash remittance of * 728 ( including 
VAT) Rate of duplicate tender form is * 416 which is price 
fixed for a tender form and which is not refundable under 
any circumstances. The tender forms are not 


transferable. Sale of tender forms will be closed at 
12 . 30 p . m . on 12 - 7 - 2011 . Cheques , Drafts and Postal 
Orders will not be accepted towards the cost of tender 
form and the tender form will not be sent by V .P. P. Those 
who require tender form by registered post should sent 
the cost of tender form * 765 including postal charges for 
registered post by Money Order. Every tender should be 
accompanied by an agreement in the Kerala Stamp Paper 
worth * 100 . The articles should be supplied within 15 
days on receipt of the purchase order in the college at 
your expenses. 

The period of firmness of rate quoted will be upto 
31 -3 -2012 . Rates, S . T. and condition of supply of articles 
should clearly be stated separately in respect of each of 
them . 

The tenders should be accompanied by an EMD 
1 % ( one percent) of the quoted value in the form of 
Demand Draft in favour of the Principal. The minimum 
EMD should be * 30 ( Thirty only ). Tenders without 
sufficient EMD are liable to be rejected . EMD will not 
carry any interest. The firm who are exempted from 
furnishing EMD should be enclosed the attested copy of 
exemption order. More details can be had from the 
College Office during the working days. 

The undersigned will have the right to cancel or 
extend the tender at any time without further notice . 


TENDER NOTICE 
[ No. 2/2011-12 (UGC)) 


No . A1/ 503/2010/UGC. 

11th May 2011 . 
Sealed competitive tenders are invited for the supply 
of Computers and Printer to Arabic Department of 
T.M . Government College , Tirur under UGC XI Scheme of 
Enhancement of initiative capacity building in colleges for 
a total cost of 3 1, 40 , 623. 


മല പ്പുറം ഗവൺമെന്റ് കോളേ ജി ലേക്ക് 2011- 12 
സാമ്പത്തികവർഷത്തിൽ യു . ജി . സി . സ്കീമിൽ ഭ 14, 94,784 - ന്റെ 
കമ്പ്യൂട്ടർ, പ്രിന്റർ, യു . പി.എസ്., സ്കാനർ, പ്രൊജക്ടർ, ലാപ്ടോപ്പ്, 
നെറ്റ്വർക്ക് കാർഡ്, 24 പോർട്ട് സ്വിച്ച്, ഐ . പി. ക്യാമറ , 
ബുക്ക് ഗാർഡ്, കമ്പ്യൂട്ടർ ടേബിൾ, കമ്പ്യൂട്ടർ ചെയർ, റൈറ്റിംഗ് 

ബോർഡ്, പബ്ലിക് അഡസ്സ് സിസ്റ്റം, സ്റ്റീൽ 
കാബിനറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിന് തയ്യാറുളളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന് മുകളിൽ 2011 - 12 
വർഷത്തിൽ യു . ജി . സി. സ്കീമിൽ കമ്പ്യൂട്ടറുകളും മറ്റു 
ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നെ 
ഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, മലപ്പുറം പി . 
ഒ ., മുണ്ടുപറമ്പ്, മലപ്പുറം ജില്ല , കേരളം, പിൻ- 676 509 എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ സ്വീകരി 
ക്കുന്ന അവസാന തീയതി 12 - 7 - 2011 ഉച്ചയ്ക്കുശേഷം 1 
മണിവരെയാകുന്നു . ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്ക 
ശേഷം 2.30 മണിക്ക് തുറക്കുന്നതുമാണ്. പൂരിപ്പിച്ച അസ്സൽ 
ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറം 
ലഭിക്കുന്നതിന് മേൽ കാണിച്ച വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വിലയായ 
ഭ 728 (മൂല്യ വർദ്ധിത നികുതി ഉൾപ്പെടെ) 
അയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില ഭ 416. 
പസ്ത ത സംഖ്യ യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാററം ചെയ്യാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വില്പന 12 -7 - 2011- ന് 
ഉച്ചയ്ക്ക് 12.30 മണിക്ക് അവസാനിപ്പിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, ഡാഫ്ററുകൾ എന്നിവ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ വി. പി . പി . ആയും അയ 
യ്ക്കുന്നതല്ല . ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ലഭിക്കുവാൻ ഒറി 
ജിനൽ ദർഘാസ് ഫോറത്തിന്റെ വിലയും, രജിസ്റ്റേർഡ് തപാൽ 
ചാർജ്ജും ഉൾപ്പെടെ ഭ 765 മണിയോർഡറായി 

അയക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെകൂടെ ഭ 
100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ട 
തുമാണ്. സാധനങ്ങൾ വിതരണ ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തി 
നകം കോളേജിൽ സ്വന്തം ചെലവിൽ എത്തിക്കേണ്ടതാണ്. 
ഓരോ സാധനത്തിന്റെയും വിലനിരക്കും വിൽപ്പനനികുതിയും 
മറ്റ് ഉപാധികളും പ്രത്യേകമായി കാണിക്കേണ്ടതാണ്. വില 
നിലവാരത്തിന് 31- 3-2012 വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


The tenders should be superscribed as “Tender 
No. 2 /2011 - 12 (UGC) for the supply of Computers and 
Printer to Arabic Department under UGC and addressed 
to the Principal, T. M . Government College , Tirur, 
- Vakkad P . 0 ., Malappuram District- 676 502 . The last date 
and time of receipt of filled tender is on 
16-6 - 2011 at 2 p . m . and the same will be opened on the 
same day at 3 p. m . in the presence of such tenderers or 
their authorised representatives who may be present at 
that time. Sale of tender forms will be closed on 
16 - 6- 2011 at 12 a . m . 

Intending tenderers may on application to the 
Principal, T. M. Government College , Tirur, Malappuram 
District-676 502 to obtain the requisite tender form on 
which the tenders should be submitted . Application for 
the tender form should be accompanied by cash 
remittance for 450 (cost of tender form 
400 + VAT ? 50 ) which is the price fixed for a 

tender form and it is not refundable under any 
circumstances. The tender forms are not transferable . 
Cheques, Postal Orders , Bank Drafts etc . will not be 
accepted towards the cost of the tender form nor will the 
form be sent by V .P .P . Those who are required tender 
forms by Registered Post should sent * 500 ( Five hundred 
only ) by Money Order including cost of tender form and 
registered postal charges . 

Every tender should be completely filled , signed and 
accompanied by Demand Draft payable at SBT, Tirur 
branch towards EMD 1 % of total cost of equipments to 
be quoted . Short/term / fixed deposit receipts should not be 
accepted towards EMD . EMD carry no interest. The rate, 
VAT and other charges should be quoted separately for 
each item . The successful tenderers should supply the 
equipments within one month after the receipt of the 
supply order at their own expense . The prices should be 
valid upto 31 - 1 -2012 . Every tender should execute an 
agreement in Kerala Stamp Paper worth 100 along with 
the tender. 

The undersigned will have the right to cancel or 
extend the tender formalities without any further notice . 
The cash transaction in the office is at 10 a .m . to 2 p .m . 
on all working days. 

More details will be had from the college office on 
working hours. 


ദർഘാസ് ഫോറത്തിന്റെ കൂടെ നിരതദ്രവ്യമായി , 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിലയുടെ ഒരു 
ശതമാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
നിരതദ്രവ്യം അടയ്ക്കുന്നതിൽനിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, 
കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് അടക്കം ചെയ്യേണ്ട താ ണ്. ഏറ്റവും ചുരുങ്ങിയ 
നിരതദ്രവ്യ തുക ഭ 30 ആണ്. മതിയായ നിരതദ്രവ്യം അടക്കം 
ചെയ്യാത്ത ദർഘാ സു കൾ നിര സി ക്കു ന്ന താ ണ് . 
നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല. വിശദവിവരങ്ങൾ 
ഓഫീസ് പ്രവൃ ത്തി സ മ യത്ത് നേരിട്ട് അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 
-- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ദർഘാസ് മാറ്റുവാനോ 
റദ്ദാക്കുവാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ 
നിക്ഷിപ്തമാണ്. 


Government College, 
Malappuram. 


(Sd.) 
Principal. 


LIST OF ITEMS 


Specifications 


Sl. 
| No. 


Items 


Quantity 
- No. 


4 


1 Computer 

with LCD 
Monitor 


Intel dual core , 320 GB . - 
IIDD , 2 GB Ram, Optical 
Mouse, DVD RW , speakers, 
Keyboard, LCD Monitor 22" 
and UPS 


2 


Printer 


Laser Printer , Resolution 
(in dpi), Mono 600x600 , 
paper size A4 Print Speed 
in PPM ( A4 size ) 20 Port, 
I USB , Memory (in MB ) 
NA. Net Work Card 10/ 100 : 
NA Duplexing 


T. M. Govt. College, 
Tirur. 


(Sd .) 
Principal. 


- തിരൂർ ടി. എം . ഗവൺമെന്റ് കോളേജിലെ അറബിക് 
ഡിപ്പാർട്ട്മെന്റിലേക്ക് യു . ജി . സി. യുടെ എൻഹാൻമെന്റ് 
ഓഫ് ഇനി ഷ്യ റ്റീവ് കപ്പാ സിറ്റി ബിൽ ഡിംഗ് ഫണ്ട് 
ഉപയോഗിച്ച് ഭ 1, 40, 623 യ്ക്ക് കമ്പ്യൂട്ടറുകളും പ്രിന്ററും 
വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അടക്കം ചെയ്ത കവറിനുപുറത്ത് ടെണ്ടർ 
നമ്പർ 2/ 2011-12 ( യു . ജി . സി.) യു . ജി. സി . ഫണ്ടിൽനിന്നും 
അറബിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കമ്പ്യൂട്ടറുകളും പ്രിന്ററും 
വിത രണം ചെയ്യുന്ന തി നുള്ള ടെണ്ടർ എന്നഴുതി 
( പിൻ സിപ്പാൾ, ടി . എം . ഗവ . കോളേജ്, തിരൂർ, 
വാക്കാട് ( പി . ഒ .) , മല പ്പുറം ജില്ല , പിൻ - 676 502 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പൂരിപ്പിച്ച ടെണ്ടറുകൾ 
16 - 6- 2011- ന് 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ 
അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കു 
ന്ന തില്ല . ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 16 - 6 - 2011 - ന് 
രാവിലെ 11 മണിക്ക് അവസാനിക്കുന്നതാണ്. 
- താൽപ്പ ര്യ മു ള്ള വർ ടെണ്ടർ ഫോറ ത്തി നായി 
പിൻ സിപ്പാൾ, ടി . എം . ഗവ കോളേജ്, തിരൂർ, 
വാക്കാട് ( പി . ഒ.) , മലപ്പുറം ജില്ല , പിൻ - 676 502 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറ ത്തിന്റെ വിലയായ ഭ 450 ( ടെണ്ടർ 
ഫോറത്തിന്റെ വില ഭ 400 + വാറ്റ് ഭ 50) അടയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
നൽകുന്നതല്ല . ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി ചെക്ക്, പോസ്റ്റൽ ഓർഡർ, 
ബാങ്ക് ഡാഫറ്റ് മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി. 
പി. പി. യായി അയച്ചു കൊടുക്കുന്നതോ അല്ല . 
- ടെണ്ടറുകൾ രജിസ്റ്റേർഡ് തപാലിൽ കിട്ടുന്നതിന് ടെണ്ടർ 
ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും 
ഉൾപ്പെടെ ഭ 500 മണി ഓർഡർ അയച്ചുതരേണ്ടതാണ്. 

പൂരിപ്പിച്ചതും ഒപ്പിട്ട തു മായ ടെണ്ടറിന്റെ കൂടെ 
വിത രണം ചെയ്യാൻ ഉദ്ദേ ശി ക്കുന്ന സാധനങ്ങ ളുടെ 
ഒരു ശതമാനം തുകയ്ക്കുള്ള ഡിമാന്റ് ഡാഫറ്റ് (എസ്. ബി . ടി. 
തിരൂർ ബഞ്ചിൽ നിന്നും മാറാവുന്ന) നിരതദ്രവ്യമായി അടക്കം 
ചെയ്യേ ണ്ട താ ണ്. 

ഷോർട്ട്/ ടേം / ഫിക്സഡ് 
ഡെപ്പോസിറ്റു രസീതുകൾ നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. 
നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല. ഓരോ ഉപകരണ 
ത്തിന്റെയും വില , വാറ്റ്, മറ്റു ചെലവുകൾ എന്നിവ പ്രത്യേകം 
കാണിക്കേണ്ടതാണ്. വില നിലവാരത്തിന് 31 - 1 - 2012 വരെ 
പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ടെണ്ടറിന്റെകൂടെയും ഭ 
100 വിലയുള്ള കേ രള മുദ്രപത ത്തിൽ കരാർ എഴുതി 
സമർപ്പിക്കേണ്ടതാണ്. 
-- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ 
നിർത്തി വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ പണ 
മിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി 
മുതൽ ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . 

- കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമയത്ത് 
നേരിട്ട് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


